Regn . No. KERBIL / 2012 /45073 

dated 5 -9 - 2012 with RNI 
Reg. No . KL / TV( N)/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


SS 


GOVERN 


- 
കരള 


സർക്കും 


ക്കാർ 


MENT OF KO 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 ഒക്ടോബർ 11 
11th October 2016 

1192 കന്നി 25 
25th Kanni 1192 


നമ്പർ 


Vol. V 


J 


No . 


Thiruvananthapuram, 

Tuesday 


1938 ആശ്വിനം 19 
19th Aswina 1938 


PART III 


Factories and Boilers Department 


വിജ്ഞാപനം 


നമ്പർ ജി1- 2584 /2016/ ഫാ & ബോ . 

തിരുവനന്തപുരം, 2016 സെപ്റ്റംബർ 19. 
- 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ ( 2012 - ലെ ആക്ട് 18) വകുപ്പ് 3 അനുസരിച്ച് ഫാക്ടറീസ് 
ആന്റ് ബോയിലേഴ്സ് വകുപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്ന 20 തരം സേവനങ്ങളുടെ പട്ടിക , നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം 
അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി തുടങ്ങിയവ 2014 നവംബർ 25 - ലെ വാല്യം 3 - ൽ 46 -ാം നമ്പർ ഗസറ്റ് മുഖേന 
വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ആയതിൽ 21 -ാം ഇനമായി " വകുപ്പിൽ ഉണ്ടാകുന്ന വിവിധ ഒഴിവുകൾ എന്നത് കൂടി കൂട്ടിചേർക്കുവാൻ 
വകുപ്പുതലവൻ ഇതിനാൽ നിർദ്ദേശിക്കുന്നു . 


സേവനം 


ക്രമ 
നമ്പർ 


അപേക്ഷയും സേവനം 
സമർപ്പിക്കേണ്ട് ലഭ്യമാകുന്ന 
രേഖകളും സമയപരിധി 


ചുമതലപ്പെട്ട ഒന്നാം അപ്പീൽ രണ്ടാം അപ്പീൽ 
ഉദ്യോഗസ്ഥർ അധികാരി അധികാരി 


21 


വകുപ്പിൽ വിവിധ 
തസ്തികകളിൽ 
ഉണ്ടാകുന്ന 
ഒഴിവുകൾ 


പി. എസ്. സി .യുടെ 1. ഡയറക്ടർ ഓഫ് ഗവൺമെന്റ് 
അഡൈ്വസ് വന്നത് ഫാക്ടറീസ് ആന്റ് സെക്രട്ടറി 
മുതൽ 15 ദിവസം ബോയിലേഴ്സ് തൊഴിൽ വകുപ്പ് 

2. അഡ്മിനിസ്ട്രേറ്റീവ് 
ഓഫീസർ 


(ഒപ്പ്) 
ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് ഡയറക്ടർ. 


337 


KERALA GAZETTE 


[PART III 


വിശദീകരണക്കുറിപ്പ് 


( ഇതു വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന്ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമത്തിലെ ( 2012- ലെ ആക്ട് 18 ) വകുപ്പ് 3 അനുസരിച്ചു ഫാക്ടറീസ് 
ആന്റ് ബോയിലേഴ്സ് വകുപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്ന 20 തരം സേവനങ്ങളുടെ പട്ടിക 2014 നവംബർ 25- ലെ വാല്യം 3 - ൽ 
46 -ാം നമ്പർ ഗസറ്റ്മുഖേന വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ആയതിനാൽ 21 -ാം ഇനമായി "വകുപ്പിൽ ഉണ്ടാകുന്ന വിവിധ 
ഒഴിവുകൾ നിശ്ചിത സമയത്തിനകം പി .എസ്. സി.- യ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് കൂടിഉൾപ്പെടുത്തേണ്ടതാണ്. അതുപ്രകാരം 
ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പു നൽകുന്ന സേവനങ്ങൾ സേവനാവകാശ നിയമം 2012 - ന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി 
സർക്കാർ ഇതിനാൽ വിജ്ഞാപനം ചെയ്യുന്നു . 


( പ്രസ്തുത ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ച് കൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം.) 


338 


